Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. 021. MMIS 
KL / TV (N )/ 12 / 12 - 14 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No. 


31st January 2012 

2012 200101 31 
11th Magha 1933 

1933 morelo 11 


5 


eijo 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Industrial Training Department 
TENDER EXTENSION NOTICE 


No. E5 - 10000/ 2011 . 


12th January 2012 


The date of sale , receipt and opening of the 
following tenders which are invited as per Notice 
No. E5 - 10000 / 2011 , dated 13 - 12 - 2011 for the supply of 
Tools , Equipments and Machinery to the ITIs in the State 
are extended as detailed below . 


SCHEDULE 


E5 / 56 / 11 – Utensils for Health Sanitary Inspector 
Trade 
E5/57 / 11 — Manually Operated Equipments for 
Hospital House Keeping Trade 
E5 /60 /11 — Machines for Lift Mechanic Trade 
E5/67/11 — Electronic items for FOA Trade 
E5 /70 / 11 — Machinery for Plumber Trade 
E5 /71/11 — Hand Tools and Equipments for SHF 
Trade 
E5 /89/11 — Audio Visual Aids for Turner Trade 
E5 /91/ 11 — Computer items for Instrument 
Mechanic Trade 


Sl. 


Tender No. & Name of Items 


No. 


(1) 


(2 ) 
E5 /49/ 11 – Utensils for Steward Trade 
E5 /50 / 11 - Equipments for Craftsman Food 
Production Trade 
E5 /53 /11 - Equipments for Electroplater Trade 


11 


3 


( 1 ) 


( 2 ) 


12 


Detailed specification of items required can be obtained 
from the office of the undersigned during office hours. The 
tendered items must have ISI/BIS Specification , otherwise 
the tender will not be considered . The details are available 
in www .det.kerala. gov. in . 


E5 / 104 / 11 — Tools for Mechanic Computer 
Hardware Trade 
E5 / 105 / 11 — Teaching Material for Automobile 
Trade 
E5 / 125 / 11 -- Precision Instruments for Mechanic 
Mechatronics 
| E5/ 126 / 11 - Hoisting Equipments for Mech. 

Mechatronics 
- E5 /127 /11 - Tools and Electronic Appliances for 

Consumer Electronics 
E5/128/11 - Computer accessories and Equipments 

for Network Technician 
| E5/ 138/ 11 - Hand tools for COE (BBBT 03 

Electrical and Electornics ) 
E5/ 140 / 11 -- Hand Tools for COE (BBBT 04 ) 
Micro Processor and Computer Operation 


- വ്യാവസായിക പരിശീലന വകു പ്പി ന്റെ കീഴിൽ 
പ്രവൃത്തിക്കുന്ന വിവിധ ഐ . റ്റി. ഐ .- കളിലേക്കാവശ്യമായ 
ടൂൾസ് ആന്റ്എക്വിപ്മെന്റ് സ് വിതരണം നടത്തുന്നതിലേക്ക് 
ഇ5 / 10000 / 11 തീയതി 13 - 12 - 2011 ദർഘാസ് പരസ്യത്തിലെ 
താഴെ പറയുന്ന ദർഘാസുകളുടെ വിൽപന , സ്വീകരിക്കൽ, 
തുറന്നു പരിശോധന എന്നിവയുടെ തീയതികൾ താഴെ പറയും 
പ്രകാരം ദീർഘിപ്പിച്ചിരിക്കുന്നു. 
ക്രമ ദർഘാസ് നമ്പരും ഇനവിവരവും 
നമ്പർ 


Cost of form (Including 4 % VAT) : 

Original— 936 for Sl. No. 1 ; 728 for 
-- Sl. Nos. 2 , 16 ; 52 0 for Sl. 
No. 3 ; 1 312 for Sl. Nos . 4 , 5 , 
6 , 9 , 10, 14, 18, 19 ; - 416 for Sl . 
Nos. 7, 8, 12 , 13 , 17; 1, 560 for 
- Sl. No . 11 and * 2 , 496 for Sl. No . 15 . 
Duplicate = 520 for Sl. No . 1 ; - 416 for 

Sl . Nos. 2 , 16 ; 1 312 for Sl . No . 3 ; 
156 for Sl . Nos. 4 , 5 , 6 , 9 , 10 , 14, 18 , 
19 ; - 208 for Sl. Nos. 7 , 8 , 12, 13 , 17; 

- 832 for Sl . No. 11 and 1 , 248 for 

| Sl. No . 15. 
Last date and time of sale of tender - 31 - 1 - 2012 , 
3 p . m . 

Last date and time of receipt of sealed tender 
31 -1 - 2012 , 5 p . m . 


10 


05 / 49 / 11 - സീവാർഡ് ട്രേഡിലേക്ക് ആവശ്യമായ 
ഉപകരണങ്ങൾ 
ഇ5 / 50 / 11 - കാഫ്റ്റ്സ് മാൻ ഫുഡ് പാഡ ക്ഷൻ 

ഡിലേക്കാവശ്യമായ എക്യുപ്മെന്റ് സ് 
ഇ5/53/11- ഇലക്ട്രോ പ്ലേറ്റർ ട്രേഡിലേക്കാവശ്യമായ 
ഉപകരണങ്ങൾ 
ഇ5 / 56 / 11 - ഹെൽത്ത് സാനിട്ടറി ഇൻസ്പെക്ടർ 
ട്രേഡിലേക്കാവശ്യമായ ഉപകരണങ്ങൾ 
ഇ5/ 57 / 11 - ഹോസ്പിറ്റൽ ഹൗസ്കീപ്പിംഗ് ട്രേഡിലേ 
ക്കാവശ്യമായ മാന്വൽ ഓപ്പറേറ്റഡ് ഉപകരണങ്ങൾ 
ഇ5/ 60 / 11 ലിഫ്റ്റ് മെക്കാനിക്ക് ട്രേഡിലേക്കാവശ്യമായ 
മെഷിനറികൾ 
ഇ5/ 67/1 - ഫ് ഓഫീസ് അസിസ്റ്റന്റ് ട്രേഡിനുള്ള ഇല 
ക്ട്രോണിക് ഐറ്റംസ് 
ഇ5 / 70/11- - പ്ലംബർ ട്രേഡിനുള്ള മെഷിനറി 
ഇ5 /71/17 സാനിറ്ററി ഹാർഡ് വെയർ ഫിറ്റർ ട്രേഡിന 

ള്ള ടൂൾസും ഉപകരണങ്ങളും 
ഈ5/ 89/ 11 ടർണർ ടേഡിനുള്ള ആഡിയോ വിഷ്വൽ 
എയ്ഡ്സ് 
05/ 91/ 11 - എ / മെക്ക് ട്രേഡിനുള്ള കമ്പ്യൂ ട്ടർ 
ഉപകരണങ്ങൾ 
05/ 104/ 11 - മെക്കാനിക്ക് കമ്പ്യൂട്ടർ ഹാർഡ് വെയർ 

ഡിനുള്ളടൂൾസ് 
05/ 105/17- ആട്ടോമൊബൈൽ ട്രേഡിനുള്ള റ്റീച്ചിംഗ് 
മെറ്റീരിയൽസ് 
ഇ5/ 125 / 11 - മെക്കാനിക്ക് മെക്കാ ാ ണിക് സ് 

ട്രേഡിനുള്ള പ്രിസിഷൻ ഇൻസ്ട്രമെന്റ് സ് 
- 05 / 126 / 11 - മെക്കാനിക്ക് മെക്കാ ാ ണിക് സ് 

ട്രേഡിനുള്ള ഹോയിസ്റ്റിംഗ് ഉപകരണങ്ങൾ 
05/ 127 / 11 - മെക്കാനിക്ക്കൺസ മർ ഇലക് ടോ 
ണിക്സസ് ട്രേഡിനുള്ളട്യൂൾസ് ഇലക്ട്രോണിക്സ് 
അപ്പെൻസസ് 
ഇ5/ 128/1 - നെറ്റ് വർക്ക് ടെക്നീഷ്യൻ ഗ്രേഡിനാവശ്യ 
മായ കമ്പ്യൂട്ടർ അക്സസറീസും ഉപകരണങ്ങളും 
ഇ5 / 138/ 11- - സി . ഒ. ഇ . ( ബിബിബിറ്റി 03 ) - 

യ്ക്കു ള്ള 
ഹാൻഡ് ടൂൾസ്/ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് 


of sealed tender 


Date and time of opening 
1 - 2 - 2012 , 11 a. m . 


15 


The cost of tender forms will be accepted only 
by cash or Money Order. The tenders should be 
superscribed with tender number and dates and addressed 
to the Director of Training, Industrial Training Department, 
Thycaud , Thiruvananthapuram - 14 . Late tenders will not 
be accepted. One percent of the total cost quoted should 
be enclosed as Earnest Money Deposit . There must be a 
Validity period of three months from the date of open 
ing the tenders, otherwise the tenders will be summarily 
rejected . The tenders in original should be accompanied 
with preliminary agreement in Kerala Stamp Paper worth 
- 100 , otherwise the tender will not be considered. The 
Stamp Paper will be forwarded to firms outside Kerala 
if required by remitting 125 separate by Money Order 
( 25 is intended to cover postage and incidental expenses ). 


Cost of tender form : 

Original - ` 923 + 12 .5 % VAT. 
Duplicate = 923 + 12.5 % VAT. 


ദർഘാസ് ഫോറത്തിന്റെ വില + 4 % വാറ്റ് ഉൾപ്പെടെ. 

ഒറിജിനൽ - ക്രമനമ്പർ 1- ന് 936 , കമനമ്പർ 2 - ന 
ം 16 - നും 728, ക്രമനമ്പർ 3 - ന് 520 , ക്രമനമ്പർ 4, 5, 6, 
9,10 ,14, 18,19 ഇവയ്ക്ക് 312, ക്രമനമ്പർ 7,8,12 ,13 , 17 ഇവയ്ക്ക് 
- 416 ക്രമനമ്പർ 11 - ന് 1,560 , ക്രമനമ്പർ 15 - ന് 2,496. 

ഡ്യൂപ്ലിക്കേറ്റ് ക്രമനമ്പർ 1- ന് 520 , ക്രമനമ്പർ 2 - ന 
ം 16 - നും 416, ക്രമനമ്പർ 3 - ന് 312, ക്രമനമ്പർ 4, 5, 6, 
9,10 , 14, 18,19 ഇവയ്ക്ക് 156, ക്രമനമ്പർ 7, 8, 12 ,13 , 17 ഇവയ്ക്ക് 
208, ക്രമനമ്പർ 11- ന് 832, ക്രമനമ്പർ 15 - ന് 1,248. 


Last date and time for sale of tender form 
- 3 - 2- 2012 , 3 p . m . 


Last date and time of receipt of sealed tender 
4 - 2 - 2012 , 3 p . m . 

Date and time of opening of tender 
4 - 2 -2012 , 4. 30 p . m . 


ദർ ഘാസ് വിൽ പ ന യുടെ അ വ സാന തീയതിയും 
സമയവും - 31 - 1 - 2012 , 3 മണി. 


CONDITIONS 


മുദ്രവച്ച ദർഘാ സു കൾ സ്വീക രി ക്കുന്ന അ വ സാന 
തീയതിയും സമയവും - 31 - 1 - 2012 , 5 മണി. 


ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
1- 2 - 2012 , 11 മണി. 


Only cash or money order will be accepted as the 
cost of tender forms. The tender should be superscribed 
with number date and address to the Principal, Industrial 
Training Institute, Ettumanoor P . 0 ., Kottayam - 686 631 . 
1 % of total cost quoted should be enclosed as EMD . 
Tender in Original should be accompanied with preliminary 
agreement in Kerala Stamp paper worth 100 ( Hundred 
only ), other wise the tender will not be considered . Stamp 
paper will be forwarded to the Firm outside Kerala , if 
required , by remitting ` 125 ( One Hundred and twenty 
| five only ) by money order. 


ദർഘാസ് വില പണമായിട്ടോ മണിയോർഡറായിട്ടോ 
മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ദർഘാസ് നമ്പർ, തീയതി 
എന്നിവ രേഖപ്പെടുത്തിമുദ്രവച്ച കവറുകൾ ഡയറക്ടർ, 
വ്യാവസായിക പരിശീലന വകുപ്പ്, തൈക്കാട്, തിരുവനന്തപുരം 
- 14 എന്ന വിലാസത്തിൽ അയയ്ക്കേതാണ്. നിശ്ചിത തീയ 
തിക്കുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. 
ഒറിജിനൽ ദർഘാസ് പ്രമാണത്തോടൊപ്പം ആകെ വിലയുടെ 
ഒരു ശതമാനം നിരതദ്രവ്യവും 100 ( നൂറ് രൂപ മാത്രം) വില 
യുള്ള കേരള സർക്കാർ മുദ്രപത്രത്തിൽ പ്രാഥമിക കരാർ 
പ്രതവും ഊായിരിക്കേതാണ്. ദർഘാസ് തുറക്കുന്ന തീയതി 
മുതൽ മൂന്നു മാസംവരെ വില നിരക്ക് പ്രാബല്യ ത്തിൽ 
ഊാ യിരിക്കണം. അല്ലാത്ത ദർഘാസുകൾ യാതൊരു കാര 
ണവശാലും പരിഗണിക്കുന്നതല്ല. കേരളത്തിന് പുറത്തുള്ള 
കമ്പ നികൾക്ക് മുദ്രപതം ആവ ശ്യ മു ങ്കിൽ " 125 ( നൂറ്റി 
ഇരുപത്തിയഞ്ച് രൂപ മാത്രം) മണിയോർഡറായി അയച്ചു ത 
ന്നാൽ ഈ ആഫീസിൽ നിന്നും മുദ്രപത്രം വാങ്ങി അയച്ചു 
തരുന്നതാണ് (മണിയോർഡർ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ). 
ദർഘാസ് പ്രമാണം കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. 
ആവശ്യമായ ഇ . എം . ഡി . ഉള്ളടക്കം ചെയ്യാത്ത ടെറുകൾ 
നിര സിക്കുന്ന താ ണ്. ടി ടെർ ഷെഡ ളു ക ളിൽ ഉൾപ്പെട്ട 
ഉപക ര ണ ങ്ങളുടെ വിശദാം ശ ങ്ങൾ താഴെ ഒപ്പിട്ടിരിക്കുന്ന 
അ ധി കാ രി യുടെ ഓഫീസിൽ നിന്ന് പവ്യത്തി 
ദിവസങ്ങളിൽ ലഭ്യമാകുന്നതാണ്. ടെർ സമർപ്പിച്ച ഉപകര 
ണങ്ങൾക്ക് നിർബന്ധമായും ISI/ BIS പെസിഫിക്കേഷൻ 
ആവശ്യമാണ്. അല്ലാത്ത പക്ഷം ടെറുകൾ പരിഗണിക്കുന്ന 
തല്ല . ടി വിശദ വിവരങ്ങൾ www. det. kerala . gov.in എന്ന 
വെബ്സൈറ്റിൽ ലഭ്യമാണ്. 


- വ്യാവസായിക പരിശീലന വകു പ്പിന്റെ കീഴിൽ പ് 
വർത്തിക്കുന്ന ഏറ്റു മാ നൂർ ഐ . ടി . ഐ . -യിലേക്ക് 
എം . എസ്. ഐറ്റംസ്, എം . എസ്. റൗ് എന്നിവ വിതരണം 
ചെയ്യുന്ന തിന് താൽപ ര്യ മു ള്ള സ്ഥാപ ന ങ്ങളിൽ നിന്നും 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് ഫോറത്തിന്റെ വില : 


ഒറിജിനൽ- 923 + 12.5 % വാറ്റ്. 
ഡ്യൂപ്ലിക്കേറ്റ് - 923 + 12.5 % വാറ്റ്. 


ദർഘാസ് വിൽപനയ്ക്കുള്ള അവസാന തീയതിയും 
സമയവും 3 - 2 -2012 വൈകുന്നേരം 3 മണി. 


- മുദ്രവെച്ച ദർഘാസുകൾ സ്വീക രിക്കുന്ന അവ സാന 
തീയതിയും സമയവും - 4- 2 -2012 വൈകുന്നേരം 3 മണി. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 4 - 2- 2012 
വൈകുന്നേരം 4. 30 മണി. 


Directorate of Training , 
Thycaud, 
Thiruvananthapuram . 


( Sd.) 
Director of Training . 


നിബന്ധനകൾ 


TENDER NOTICE 
No. E2/2536/2011 . 

10th January 2012 . 
Sealed competitive tenders are invited for the supply 
of M .S . Items to ITI, Ettumanoor. 

Description of Items - M. S . Items, Hacksaw Blade , 
Electrode etc . 


ദർഘാസ് വില പണമായോ മണിയോർഡറായോ മാത്രമേ 
സ്വീകരിക്കുകയുള്ളൂ. ദർഘാസ് നമ്പർ, തീയതി എന്നിവ 
രേഖ പ്പെ ടുത്തി മുദ്രവച്ച കവറുകൾ പിൻ സിപ്പാൾ 
ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഏറ്റുമാനൂർ പി. ഒ., 
കോട്ടയം- 686 631 എന്ന വിലാസത്തിൽ അയയ്ക്കേതാണ്. 
താമസിച്ച് ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കു ന്നതല്ല. 
ഒറിജിനൽ ദർഘാസ് പ്രമാണത്തോടൊപ്പം ആകെ വിലയുടെ 
ഒരു ശതമാനം നിരതദ്രവ്യവും - 100 ( നൂറ് ) വിലയുള്ള 
കേരള സർക്കാർ മുദ്ര പ്രതവും, പ്രാഥമിക കരാർ പ്രതവും 


ഉായിരിക്കേതാണ്. കേരളത്തിന് പുറത്തുള്ള കമ്പനികൾക്ക് 
മുദ്രപതം ആവ ശ്യ മു ങ്കിൽ 125 അയച്ചു ത 
രുന്നപക്ഷം ഈ ആഫീസിൽ നിന്നും മുദ്രപത്രം വാങ്ങി 
അയച്ചുതരുന്നതാണ്. 


Industrial Training Institute , 
Ettumanoor. 


( Sd.) 
Principal. 


